49 


( 2 ) 


നമ്പർ സി8-7623 / 2020 . 


2020 ഡിസംബർ 3 . 


ചെങ്ങന്നൂർ താ ലൂ ക്കിൽ വൺ മ ണി വില്ലേജിൽ 
കോടുകുളഞ്ഞി കരോട് മുറിയിൽ പുത്തൻ വീട്ടിൽ കിഴക്കേതിൽ 
വീട്ടിൽ പി . ആർ . ഭുവനചന്ദ്രക്കുറുപ്പ് എന്നയാൾ 20-9-2015 -ാം 
തീയതി മരിച്ചുപോയെന്നും ടിയാന്റെ പേരിലുള്ള അവകാശ 
സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ മകൻ ടിയിൽ 
അ നന്തു ബി . കുറുപ്പ് സമർപ്പിച്ച അപേക്ഷ യി മേൽ 
വെൺമണി വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ 
ടിയാൻ 20-9-2015 -ാം തീയതി മരിച്ചു പോയതാണെന്നും 
പരേതന്റെ അവകാശികളായി താഴെപ്പറയുന്ന മൂന്ന് പേരാണുള്ള 
തെന്നും അറിവായിരിക്കുന്നു . 


പരേ ത രായ ടി സി . ഇ . ഇറാനിമോസ് , അമ്മുക്കുട്ടി 
ഇറാനിമോസ് എന്നിവരുടെ അനന്തരാവകാശികൾ മേൽ 
വിവരിച്ച വർ മാത്രമാണെന്ന് അറിവായ സാഹചര്യത്തിൽ 
അപേക്ഷപ്രകാരം അവകാശ സർട്ടിഫിക്കറ്റ് മേൽ വിവരിച്ചവർ 
പേരിൽ കൊടുക്കുന്നതിന് ആർക്കെങ്കിലും ആക്ഷേപമുള്ള 
പക്ഷം കക്ഷികൾ ആയത് പരസ്യം കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ഓഫീസിൽ 
നേരിട്ട് ഹാജരായി രേഖാ മൂലം ബോധിപ്പിക്കേ ണ്ട താ ണ് . 
കാലാവധി കഴിഞ്ഞതോ രേഖാമൂലം അല്ലാർ 

ാത്തതോ ആയ 
ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ല . 


( 2 ) 


നമ്പർ ഇ4-7590 2020 . 


2020 ഡിസംബർ 23 . 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


1 


കമലമ്മ 


മാതാവ് 


88 


2 


വത്സമ്മ ബി . 


ഭാര്യ 


50 


3 


19 


അനന്തു ബി . കുറുപ്പ് 

മകൻ 
മേൽപ്പറഞ്ഞവരാണ് പത്തന്റെ അവകാശികൾ എന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം ചെങ്ങന്നൂർ തഹശീൽദാർ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ തപാൽ 
മാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 
താലൂക്കാഫീസ് , 

( ഒപ്പ് ) 
ചെങ്ങന്നൂർ . 

തഹശീൽദാർ . 


കോട്ടയം താലൂക്കിൽ പുതുപ്പള്ളി വില്ലേജിൽ പുതുപ്പള്ളി 
കര യിൽ കുഴി യാത്ത് പറമ്പിൽ വീട്ടിൽ രാജു ഫിലിപ്പ് 
30-7-2020 -ാം തീയതി മരിച്ചുപോയിട്ടുള്ളതാണെന്നും വിവിധ 
ആവശ്യങ്ങൾക്കുവേണ്ടി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകണ 
മെന്നും കാണിച്ച് ടിയാന്റെ ഭാര്യ മണി ഫിലിപ്പ് ഈ താലൂക്ക് 
കച്ചേരി മുമ്പാകെ അപേക്ഷ ബോധിപ്പിച്ചിട്ടു ള്ള താ ണ് . 
ടി അപേക്ഷ പുതുപ്പള്ളി വില്ലേജാഫീസർ മുഖേന അവകാശ 
വിചാരണ നടത്തിവന്ന റിക്കാർഡുകൾ പരിശോധിച്ചതിൽ ടി 
കുഴിയാത്ത് പറമ്പിൽ വീട്ടിൽ രാജു ഫിലിപ്പ് 30-7-2020 -ാം 
തീയതി മരിച്ചു പോയതായും അ വ കാ ശി കളായി താഴെ 
പറയുന്നവർ മാത്രമാണുള്ളതെന്നും അറിയുന്നു . 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


മണി ഫിലിപ്പ് 


ഭാര്യ 


57 


2 


KOTTAYAM DISTRICT 


രമ്യ ഫിലിപ്പ് 


29 


മകൾ 


Kottayam Taluk 


പരസ്യം 


( 1 ) 


പരേതനായ ടി രാജു ഫിലിപ്പ് എന്നയാളുടെ അനന്തരാവ 
കാശികൾ മേൽ വിവരിച്ചവർ മാത്രമാണെന്ന് അറി വായ 
സാഹചര്യത്തിൽ അപേക്ഷപ്രകാരം അവകാശ സർട്ടിഫിക്കറ്റ് 
മേൽ വിവരിച്ചവർ പേരിൽ കൊടുക്കുന്നതിന് ആർക്കെങ്കിലും 
ആക്ഷേപമുള്ള പക്ഷം കക്ഷികൾ ആയത് പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം ഈ 
ഓഫീസിൽ നേരിട്ട് ഹാജ രായി രേഖാ മൂലം ബോധിപ്പി 
ക്കേ ണ്ട താ ണ് . കാലാവധി ക ഴി ഞഞ്ഞ താ രേഖാ മൂലം 
അല്ലാത്തതോ ആയ ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ല . 


( 3 ) 


നമ്പർ ഇ4-826212020 . 


2020 ഡിസംബർ 23 . 


നമ്പർ ഇ4-5992 2020 . 

2020 ഡിസംബർ 23 . 
കോട്ടയം താലൂക്കിൽ പെരു മ്പായിക്കാട് വില്ലേജിൽ 
പെരു മ്പാ യിക്കാ ട്ടു ശ്ശേരി കര യിൽ ഗത്സമെനി വീട്ടിൽ 
സി . ഇ . ഇറാനിമോസ് 30-7-1988 - ലും ഭാര്യ അമ്മു ക്കുട്ടി 
ഇറാനിമോസ് 26-3-2020 - ലും മരിച്ചുപോയിട്ടുള്ളതാണെന്നും 
വിവിധ ആവശ്യങ്ങൾക്കുവേണ്ടി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
നൽക ണ മെന്നും കാണിച്ച് പരേത രുടെ മകൻ ബെൻസി 
ജെറോം ഈ താലൂക്ക് കച്ചേരി മുമ്പാകെ അപേക്ഷ ബോധിപ്പി 
ച്ചിട്ടുള്ളതാണ് . ടി അപേക്ഷ പെരുമ്പായിക്കാട് വില്ലേജാഫീസർ 
മുഖേന അവകാശവിചാരണ നടത്തിവന്ന റിക്കാർഡുകൾ 
പരിശോധിച്ചതിൽ ടി ഗെത്സമെനി വീട്ടിൽ സി . ഇ . ഇറാനിമോസ് 
30-7-1988 - ലും ഭാര്യ അമ്മുക്കുട്ടി ഇറാനിമോസ് 26-3-2020 - ലും 
മരിച്ചു പോയതായും അവകാശികളായി താഴെപ്പറയുന്ന വർ 
മാത്രമാണുള്ളതെന്നും അറിയുന്നു . 
ക്രമ പേര് പരേതരുമായുള്ള 

വയസ് 
നമ്പർ 

ബന്ധം 


കോട്ടയം താലൂക്കിൽ നാട്ടകം വില്ലേജിൽ മുള കുഴ 
കരയിൽ ടി.സി.എൽ. ക്വാർട്ടേഴ്സിൽ പി . ജെ . സെബാസ്റ്റ്യൻ 
5-11-2019 -ാം തീയതി മരിച്ചുപോയിട്ടുള്ളതാണെന്നും വിവിധ 
ആവശ്യങ്ങൾക്കുവേണ്ടി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകണ 
മെന്നും കാണിച്ച് ടിയാന്റെ ഭാര്യ റീറ്റ് ജോസഫ് ഈ താലൂക്ക് 
കച്ചേരി മുമ്പാകെ അപേക്ഷ ബോധിപ്പിച്ചിട്ടു ള്ള താ ണ് . 
ടി അപേക്ഷ നാട്ടകം വില്ലേജാഫീസർ മുഖേന അവകാശ 
വിചാരണ നടത്തിവന്ന റിക്കാർഡുകൾ പരിശോധിച്ചതിൽ ടി 
ടി.സി.എൽ. ക്വാർട്ടേഴ്സിൽ പി . ജെ , സെബാസ്റ്റ്യൻ 5-11-2019 -ാം 
തീയതി മരിച്ചു പോ യതായും അവ കാശികളായി താഴെ 
പറയുന്നവർ മാത്രമാണുള്ളതെന്നും അറിയുന്നു . 


1 


സൂനു ജറോം 


മകൻ 


68 


2 


ബാബുജി ജറോം 


66 


3 


ബെൻസി ജറോം 


56 


Gaz . No. 14 / 2021 / DTP / ( CLR - Supplement ) 


257 


50 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബം 


1 


54 


1 


54 


2 


30 


2 


33 


3 


28 


3 


27 


>> 


കമ പേര് പരേതനുമായുള്ള 

വയസ് 
നമ്പർ 

ബന്ധം 
റീറ്റ് ജോസഫ് 

ഭാര്യ 
ജേക്കബ് സെബാസ്റ്റ്യൻ 

മകൻ 
സ്റ്റെഫി റോസ് സെബാസ്റ്റ്യൻ മകൾ 
പരേതനായ ടി പി . ജെ . സെബാസ്റ്റ്യൻ എന്നയാളുടെ 
അനന്തരാവകാശികൾ മേൽ വിവരിച്ചവർ മാത്രമാണെന്ന് 
അറിവായ സാഹചര്യത്തിൽ അപേക്ഷ പ്രകാരം അവകാശ 
സർട്ടിഫിക്കറ്റ് മേൽ വിവരിച്ചവർ പേരിൽ കൊടുക്കുന്നതിന് 
ആർക്കെ ങ്കിലും ആക്ഷേപമുള്ള പക്ഷം കക്ഷികൾ ആയത് 
പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 
ദിവസത്തിനകം ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം 
ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞതോ രേഖാമൂലം 
അല്ലാത്തതോ ആയ ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ല . 


സെറീന ജി . ഈപ്പൻ 

ഭാര്യ 
അന്ന ഈപ്പൻ 

മകൾ 
മീനു മറിയ ഈപ്പൻ 
പരേതനായ ടി ജോർജ് ഈപ്പൻ എന്നയാളുടെ അനന്തരാ 
വകാശികൾ മേൽ വിവരിച്ചവർ മാത്രമാണെന്ന് അറിവായ 
സാഹചര്യത്തിൽ അപേക്ഷപ്രകാരം അവകാശസർട്ടിഫിക്കറ്റ് 
മേൽ വിവരിച്ചവർ പേരിൽ കൊടുക്കുന്നതിന് ആർക്കെങ്കിലും 
ആക്ഷേപമുള്ള പക്ഷം കക്ഷികൾ ആയത് പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേ 
ണ്ടതാണ് . കാലാവധി കഴിഞ്ഞതോ രേഖാമൂലം അല്ലാത്തതോ 
ആയ ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ല . 

( 6 ) 


നമ്പർ ഇ4-962212020 . 


2020 ഡിസംബർ 23 . 


നമ്പർ ഇ4-9994 2020 . 


2020 ഡിസംബർ 23 . 


കോട്ടയം താലൂക്കിൽ മുട്ടമ്പലം വില്ലേജിൽ മാങ്ങാനം 
കരയിൽ ശ്രീരംഗം വീട്ടിൽ വി . ആർ . നളിനാക്ഷൻ നായർ 
5-12-2019 -ാം തീയതി മരിച്ചുപോയിട്ടുള്ളതാണെന്നും വിവിധ 
ആവശ്യങ്ങൾക്കുവേണ്ടി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകണ 
മെന്നും കാണിച്ച് ടിയാന്റെ ഭാര്യ ദീപ വി . കെ . ഈ താലൂക്ക് 
കച്ചേരി മുമ്പാകെ അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ് , ടി 
അപേക്ഷ നാട്ടകം വില്ലേജാഫീസർ മുഖേന അവകാശവിചാരണ 
നടത്തിവന്ന റിക്കാർഡുകൾ പരിശോധിച്ചതിൽ ടി ശ്രീരംഗം 
വീട്ടിൽ വി . ആർ . നളിനാക്ഷൻ നായർ 5-12-2019 -ാം തീയതി 
മരിച്ചുപോയതായും അവകാശികളായി താഴെപ്പറയുന്നവർ മാത്ര 
മാണുള്ളതെന്നും അറിയുന്നു . 


കോട്ടയം താലൂക്കിൽ കോട്ടയം വില്ലേജിൽ കാരാപ്പുഴ 
കര യിൽ പയ്യാം പള്ളിച്ചിറയിൽ വീട്ടിൽ ശാന്തമ്മ വി . ജി . 
10-10-2020 -ാം തീയതി മരിച്ചുപോയിട്ടുള്ളതാണെന്നും വിവിധ 
ആവശ്യങ്ങൾക്കുവേണ്ടി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകണ 
മെന്നും കാണിച്ച് ടിയാളുടെ മകൻ ബൈജുമോൻ പി . റ്റി . ഈ 
താലുക്ക് കച്ചേരി മുമ്പാകെ അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ് . 
ടി അപേക്ഷ കോട്ടയം വില്ലേജാഫീസർ മുഖേന അവകാശ 
വിചാരണ നടത്തിവന്ന റിക്കാർഡുകൾ പരിശോധിച്ചതിൽ ടി 
പയ്യാംപള്ളിച്ചിറയിൽ വീട്ടിൽ ശാന്തമ്മ വി . ജി . 10-10-2020 -ാം 
തീയതി മരിച്ചു പോയതായും അവ കാശികളായി താഴെ 
പറയുന്നവർ മാത്രമാണുള്ളതെന്നും അറിയുന്നു . 


പേര് 


വയസ് 


പേര് 


പരേതയുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


കമ് 
നമ്പർ 


ബം 


1 


ദീപ വി . കെ . 


രണ്ടാം ഭാര്യ 


49 


1 


53 


2 


നന്ദകുമാർ എൻ . 


മകൻ 


36 


2 


59 


3 


ഇന്ദുലേഖ എൻ . 


മകൾ 


32 


3 


49 


പ ര ത നായ 


ടി വി . ആർ . നളി നാ ക്ഷൻ നായർ 
എന്നയാളുടെ അന ന്ത രാവകാശികൾ മേൽ വിവ രിച്ച വർ 
മാത്രമാണെന്ന് അറിവായ സാഹചര്യത്തിൽ അപേക്ഷപ്രകാരം 
അവകാശസർട്ടിഫിക്കറ്റ് മേൽ വിവരിച്ചവർ പേരിൽ കൊടുക്കുന്ന 
തിന് ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം കക്ഷികൾ ആയത് 
പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 
ദിവസത്തിനകം ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം 
ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞതോ രേഖാമൂലം 
അല്ലാത്തതോ ആയ ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ല . 

( 6 ) 


ബൈജുമോൻ പി . റ്റി . 

മകൻ 
വിനോദിനി പി.റ്റി . 

മകൾ 
വിധുബാല പി . റ്റി . 
പരേതയായ ടി ശാന്തമ്മ വി . ജി . എന്നവരുടെ അനന്തരാ 
വകാശികൾ മേൽ വിവരിച്ചവർ മാത്രമാണെന്ന് അറിവായ 
സാഹചര്യത്തിൽ അപേക്ഷപ്രകാരം അവകാശസർട്ടിഫിക്കറ്റ് 
മേൽ വിവരിച്ചവർ പേരിൽ കൊടുക്കുന്നതിന് ആർക്കെങ്കിലും 
ആക്ഷേപമുള്ള പക്ഷം കക്ഷികൾ ആയത് പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം ഈ 
ഓഫീസിൽ നേരിട്ട് ഹാജരായി രേഖാ മൂലം ബോധിപ്പി 
ക്കേ ണ്ട താ ണ് . കാലാവധി ക ഴി ഞത്തെ താ രേഖാ മൂലം 
അല്ലാത്തതോ ആയ ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ല . 


നമ്പർ ഇ4-9925 2020 . 


2020 ഡിസംബർ 23 . 


നമ്പർ ഇ4-10018 2020 . 


2020 ഡിസംബർ 23 . 


കോട്ടയം താലൂക്കിൽ മുട്ടമ്പലം വില്ലേജിൽ മുട്ടമ്പലം 
കരയിൽ പാംഗ്രോവ് ( കൊല്ലപ്പറമ്പിൽ ) വീട്ടിൽ ജോർജ് ഈപ്പൻ 
30-9-2020 -ാം തീയതി മരിച്ചുപോയിട്ടുള്ളതാണെന്നും വിവിധ 
ആവശ്യങ്ങൾക്കുവേണ്ടി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകണ 
മെന്നും കാണിച്ച് ടിയാന്റെ ഭാര്യ സെറീന ജി ഈപ്പൻ ഈ 
താലൂക്ക് കച്ചേരി മുമ്പാകെ അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ് . 
ടി അപേക്ഷ മുട്ടമ്പലം വില്ലേജാഫീസർ മുഖേന അവകാശ 
വിചാരണ നടത്തിവന്ന റിക്കാർഡുകൾ പരിശോധിച്ചതിൽ ടി 
പാംഗാവ് ( കൊല്ലപ്പറമ്പിൽ ) വീട്ടിൽ ജോർജ് ഈപ്പൻ 
30-9-2020 -ാം തീയതി മരിച്ചുപോയതായും അവകാശികളായി 
താഴെപ്പറയുന്നവർ മാത്രമാണുള്ളതെന്നും അറിയുന്നു . 


കോട്ടയം താലൂക്കിൽ നാട്ടകം വില്ലേജിൽ ചിങ്ങ വനം 
കരയിൽ തെക്കേക്കരോട്ട് വീട്ടിൽ ബെന്നി മാത്യു 2-9-2019 -ാം 
തീയതി മരിച്ചു പോയിട്ടുള്ള താണെന്നും വിവിധ ആവശ്യ 
ങ്ങൾക്കുവേണ്ടി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്നും 
കാണിച്ച് ടിയാന്റെ മകൻ ഹെൽവിൻ ബെന്നി ഈ താലൂക്ക് 
കച്ചേരി മുമ്പാകെ അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ് . ടി 
അപേക്ഷ നാട്ടകം വില്ലേ ജാ ഫീ സർ മുഖേന അവ കാ ശ 
വിചാരണ നടത്തിവന്ന റിക്കാർഡുകൾ പരിശോധിച്ചതിൽ ടി 
തെക്കേക്കരോട്ട് വീട്ടിൽ ബെന്നി മാത്യു 2-9-2019 -ാം തീയതി 
മരിച്ചുപോയതായും അവകാശികളായി താഴെപ്പറയുന്നവർ മാത്ര 
മാണുള്ളതെന്നും അറിയുന്നു . 


258 


51 


പേര് 


വയസ് 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


നമ്പർ 


ബന്ധം 


1 


ലീന ബെന്നി 


ഭാര്യ 


52 


1 


ലിസിമോൾ സാജു 


ഭാര്യ 


49 


2 


ഹൽവിൻ ബെന്നി 


മകൻ 


28 


2 


22 


3 


അലീന ബെന്നി 


മകൾ 


23 


3 


22 


>> 


പരേതനായ ടി ബെന്നി മാത്യു എന്നയാളുടെ അനന്തരാവ 
കാശികൾ മേൽ വിവരിച്ച വർ മാത്രമാണെന്ന് അറിവായ 
സാഹചര്യത്തിൽ അപേക്ഷപ്രകാരം അവകാശസർട്ടിഫിക്കറ്റ് 
മേൽ വിവരിച്ചവർ പേരിൽ കൊടുക്കുന്നതിന് ആർക്കെങ്കിലും 
ആക്ഷേപമുള്ള പക്ഷം കക്ഷികൾ ആയത് പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം ഈ 
ഓഫീസിൽ നേരിട്ട് ഹാജ രായി രേഖാ മൂലം ബോധിപ്പി 
ക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞതോ രേഖാമൂലം അല്ലാത്തതോ 
ആയ ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ല . 

( 8 ) 
നമ്പർ ഇ4-10078 2020 . 

2020 ഡിസംബർ 23 . 
കോട്ടയം താലൂക്കിൽ അയ്മനം വില്ലേജിൽ അയ്മനം 
കരയിൽ കൈതകം വീട്ടിൽ ബിനോയ് കെ . ജോൺ 2-9-2020 -ാം 
തീയതി മരിച്ചു പോയിട്ടുള്ള താണെന്നും വിവിധ ആവ ശ്യ 
ങ്ങൾക്കുവേണ്ടി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്നും 
കാണിച്ച് ടിയാന്റെ ഭാര്യ അനിത എബ്രഹാം ഈ താലൂക്ക് 
കച്ചേരി മുമ്പാകെ അപേക്ഷ ബോധിപ്പിച്ചിട്ടു ള്ള താ ണ് . 
ടി അപേക്ഷ അയ്മനം വില്ലേജാഫീസർ മുഖേന അവകാശ 
വിചാരണ നടത്തിവന്ന റിക്കാർഡുകൾ പരിശോധിച്ചതിൽ ടി 

കൈതകം വീട്ടിൽ ബിനോയ് കെ . ജോൺ 2-9-2020 -ാം തീയതി 
മരിച്ചുപോയതായും അവകാശികളായി താഴെപ്പറയുന്നവർ 
മാത്രമാണുള്ളതെന്നും അറിയുന്നു . 
കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 


എബിൻ വർഗീസ് സാജു മകൻ 
എബി തോമസ് സാജു 
പരേതനായ ടി സാജു കെ . വർഗീസ് എന്നയാളുടെ 
അനന്ത രാവകാശികൾ മേൽ വിവരിച്ചവർ മാത്രമാണെന്ന് 
അറിവായ സാഹചര്യത്തിൽ അപേക്ഷ പ്രകാരം അവകാശ 
സർട്ടിഫിക്കറ്റ് മേൽ വിവരിച്ചവർ പേരിൽ കൊടുക്കുന്നതിന് 
ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം കക്ഷികൾ ആയത് 
പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 
ദിവസത്തിനകം ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം 
ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞതോ രേഖാമൂലം 
അല്ലാത്തതോ ആയ ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ല . 

( 10 ) 
നമ്പർ ഇ4-10187 12020 . 

2020 ഡിസംബർ 23 . 
കോട്ടയം താലൂക്കിൽ അയ്മനം വില്ലേജിൽ അയ്മനം 
കരയിൽ ചിറയിൽ വീട്ടിൽ എബ്രഹാം പുന്നൂസ് 16-7-2020 -ാം 
തീയതി മരിച്ചു പോ യിട്ടുള്ള താണെന്നും വിവിധ ആവ ശ്യ 
ങ്ങൾക്കുവേണ്ടി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്നും 
കാണിച്ച് ടിയാന്റെ ഭാര്യ സൗമ്യ പി . ബേബി ഈ താലൂക്ക് 
കച്ചേരി മുമ്പാകെ അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ള താണ് . ടി 
അപേക്ഷ അയ്മനം വില്ലേജാഫീസർ മുഖേന അവ കാശ 
വിചാരണ നടത്തിവന്ന റിക്കാർഡുകൾ പരിശോധിച്ചതിൽ ടി 
ചിറയിൽ വീട്ടിൽ എബ്രഹാം പുന്നൂസ് 16-7-2020 -ാം തീയതി 
മരിച്ചുപോയതായും അവകാശികളായി താഴെപ്പറയുന്ന വർ 
മാത്രമാണുള്ളതെന്നും അറിയുന്നു . 
ക്രമ പേര് പരേതനുമായുള്ള 

വയസ് 
നമ്പർ 


ബന്ധം 


ബന്ധം 


1 


സൗമ്യ പി . ബേബി 


ഭാര്യ 


36 


1 


അനിത എബ്രഹാം 


ഭാര്യ 


48 


2 


അലൻ ഏബ്രഹാം 


മകൻ 


12 


2 


ശ്രുതി മേരി ജോൺ 


മകൾ 


25 


3 


8 


പരേതനായ ടി ബിനോയ് കെ . ജോൺ എന്നയാളുടെ 
അനന്തരാവകാശികൾ മേൽ വിവരിച്ച വർ മാത്രമാണെന്ന് 
അറിവായ സാഹചര്യത്തിൽ അപേക്ഷ പ്രകാരം അവകാശ 
സർട്ടിഫിക്കറ്റ് മേൽ വിവരിച്ചവർ പേരിൽ കൊടുക്കുന്നതിന് 
ആർക്കെ ങ്കിലും ആക്ഷേപമുള്ള പക്ഷം കക്ഷികൾ ആയത് 
പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 
ദിവസത്തിനകം ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം 
ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞതോ രേഖാമൂലം 
അല്ലാത്തതോ ആയ ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ല . 


ബേസിൽ ഏബ്രഹാം 
പരേതനായ ടി എബ്രഹാം പുന്നൂസ് എന്നയാളുടെ 
അനന്തരാവകാശികൾ മേൽ വിവരിച്ചവർ മാത്രമാണെന്ന് 
അറിവായ സാഹചര്യത്തിൽ അപേക്ഷപ്രകാരം അവകാശ 
സർട്ടിഫിക്കറ്റ് മേൽ വിവരിച്ചവർ പേരിൽ കൊടുക്കുന്നതിന് 
ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം കക്ഷികൾ ആയത് 
പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 
ദിവസത്തിനകം ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം 
ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞതോ രേഖാമൂലം 
അല്ലാത്തതോ ആയ ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ല . 

( 11 ) 
നമ്പർ ഇ4-1023112020 . 

2020 ഡിസംബർ 23 . 
കോട്ടയം താലൂക്കിൽ പെരുമ്പായിക്കാട് വില്ലേജിൽ 
നട്ടാശ്ശേരി കരയിൽ ചക്കുപുരയ്ക്കൽ ജോബിൻ ഹൗസിൽ 
തോമസ് സി . ജേക്കബ് 4-11-2020 -ാം തീയതി മരിച്ചുപോയിട്ടുള്ള 
താണെന്നും വിവിധ ആവശ്യങ്ങൾക്കുവേണ്ടി ഒരു അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകണമെന്നും കാണിച്ച് ടിയാന്റെ ഭാര്യ മോളി 
ജേക്കബ് ഈ താലൂക്ക് കച്ചേരി മുമ്പാകെ അപേക്ഷ ബോധി 
പ്പിച്ചിട്ടുള്ളതാണ് . ടി അപേക്ഷ പെരുമ്പായിക്കാട് വില്ലേജ് 
ആ ഫീ സർ മുഖേന അവ കാ ശവി ചാ രണ നട ത്തിവന്ന 
റിക്കാർഡുകൾ പരിശോധിച്ചതിൽ ടി ചക്കുപുരയ്ക്കൽ ജോബിൻ 
ഹൗസിൽ തോമസ് സി . ജേക്കബ് 4-11-2020 -ാം തീയതി മരിച്ചു 
പോയതായും അവകാശികളായി താഴെപ്പറയുന്നവർ മാത്രമാണു 
ള്ളതെന്നും അറിയുന്നു . 


നമ്പർ ഇ4-10159 2020 . 

2020 ഡിസംബർ 23 . 
കോട്ടയം താലൂക്കിൽ പുതുപ്പള്ളി വില്ലേജിൽ തലപ്പാടി 
കരയിൽ കൊച്ചു പുരയ്ക്കൽ വീട്ടിൽ സാജു കെ . വർഗീസ് 
28-4-2020 -ാം തീയതി മരിച്ചുപോയിട്ടുള്ളതാണെന്നും വിവിധ 
ആവശ്യങ്ങൾക്കുവേണ്ടി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകണ 
മെന്നും കാണിച്ച് ടിയാന്റെ ഭാര്യ ലിസിമോൾ സാജു ഈ 
താലൂക്ക് കച്ചേരി മുമ്പാകെ അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ് . 
ടി അപേക്ഷ പുതുപ്പള്ളി വില്ലേജാഫീസർ മുഖേന അവകാശ 
വിചാരണ നടത്തിവന്ന റിക്കാർഡുകൾ പരിശോധിച്ചതിൽ ടി 
കൊച്ചുപുരയ്ക്കൽ വീട്ടിൽ സാജു കെ . വർഗീസ് 28-4-2020 -ാം 
തീയതി മരിച്ചു പോയതായും അ വ കാ ശികളായി താഴെ 
പറയുന്നവർ മാത്രമാണുള്ളതെന്നും അറിയുന്നു . 


259 


52 


പേര് 


വയസ് 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


കമ 
നമ്പർ 


ബം 


1 


മോളി ജേക്കബ് 


ഭാര്യ 


66 


1 


നങ്ങേലിക്കുട്ടി അന്തർജനം 


ഭാര്യ 


95 


2 


ജോബിൻ ജേക്കബ് 


മകൻ 


36 


2 


പാർവ്വതി അന്തർജനം 


മകൾ 


72 


3 


ശീദേവി അന്തർജനം 


69 


>> 


4 


ശ്രീകുമാരൻ നമ്പൂതിരി 


മകൻ 


66 


5 


പി . എൻ . ശ്യാമള 


മകൾ 


61 


പരേതനായ ടി തോമസ് സി . ജേക്കബ് എന്നയാളുടെ 
അനന്തരാവകാശികൾ മേൽ വിവരിച്ച വർ മാത്രമാണെന്ന് 
അറിവായ സാഹചര്യത്തിൽ അപേക്ഷ പ്രകാരം അവകാശ 
സർട്ടിഫിക്കറ്റ് മേൽ വിവരിച്ചവർ പേരിൽ കൊടുക്കുന്നതിന് 
ആർക്കെങ്കിലും ആക്ഷേ പമുള്ള പക്ഷം കക്ഷികൾ ആയത് 
പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 
ദിവസത്തിനകം ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം 
ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞതോ രേഖാമൂലം 
അല്ലാത്തതോ ആയ ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ല . 

( 12 ) 


6 


കൃഷ്ണൻ നമ്പൂതിരി 


മകൻ 


57 


7 


ശ്രീനിവാസ് പി . എൻ . 


50 


>> 


നമ്പർ ഇ4-10285 2020 . 


2020 ഡിസംബർ 23 . 


പരേതനായ ടി നമ്പ്യാത്തൻ നമ്പൂതിരി എന്നയാളുടെ 
അനന്തരാവകാശികൾ മേൽ വിവരിച്ചവർ മാത്രമാണെന്ന് 
അറിവായ സാഹചര്യത്തിൽ അപേക്ഷ പ്രകാരം അവകാശ 
സർട്ടിഫിക്കറ്റ് മേൽ വിവരിച്ചവർ പേരിൽ കൊടുക്കുന്നതിന് 
ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം കക്ഷികൾ ആയത് 
പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 
ദിവസത്തിനകം ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം 
ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞതോ രേഖാമൂലം 
അല്ലാത്തതോ ആയ ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ല . 


കോട്ടയം താലൂക്കിൽ പെരു മ്പാ യിക്കാട് വില്ലേജിൽ 
കുമാരനല്ലൂർ കരയിൽ സനാതനം വീട്ടിൽ എസ് . വാസുദേവൻ 
നമ്പൂതിരി 26-8-2017 -ാം തീയതി മരിച്ചുപോയിട്ടുള്ളതാണെന്നും 
വിവിധ ആവശ്യങ്ങൾക്കുവേണ്ടി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകണമെന്നും കാണിച്ച് ടിയാന്റെ ഭാര്യ ഹേലതാദേവി കെ . എൻ . 
ഈ താലൂക്ക് കച്ചേരി മുമ്പാകെ അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ള 
താണ് . ടി അപേക്ഷ പെരുമ്പായിക്കാട് വില്ലേജാഫീസർ മുഖേന 
അവകാശവിചാരണ നടത്തിവന്ന റിക്കാർഡുകൾ പരിശോധിച്ചതിൽ 
ടി സനാ തനം വീട്ടിൽ എസ് . വാസു ദേ വൻ നമ്പൂ തിരി 
26-8-2017 -ാം തീയതി മരിച്ചുപോയതായും അവകാശികളായി 
താഴെപ്പറയുന്നവർ മാത്രമാണുള്ളതെന്നും അറിയുന്നു . 


( 14 ) 


നമ്പർ ഇ4-10295 2020 . 


2020 ഡിസംബർ 23 . 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


1 


ഹേമലതാ ദേവി കെ . എൻ . 


ഭാര്യ 


61 


കോട്ടയം താലൂക്കിൽ ഏറ്റുമാനൂർ വില്ലേജിൽ പുന്നത്തുറ 
കരയിൽ പാലമല വീട്ടിൽ ഷാജി പി . കെ . 5-9-2020 -ാം തീയതി 
മരിച്ചുപോയിട്ടുള്ളതാണെന്നും വിവിധ ആവശ്യങ്ങൾക്കുവേണ്ടി 
ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്നും കാണിച്ച് ടിയാന്റെ 
ഭാര്യ രഞ്ജിനി പി . ആർ . ഈ താലൂക്ക് കച്ചേരി മുമ്പാകെ 
അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ് . ടി അപേക്ഷ ഏറ്റുമാനൂർ 
വില്ലേജാഫീസർ മുഖേന അവകാശവിചാരണ നടത്തിവന്ന 
റിക്കാർഡുകൾ പരിശോധിച്ചതിൽ ടി പാല മല വീട്ടിൽ 
ഷാജി പി . കെ . 5-9-2020 -ാം തീയതി മരിച്ചു പോയതായും 
അവകാശികളായി താഴെപ്പറയുന്നവർ മാത്രമാണുള്ളതെന്നും 
അറിയുന്നു . 


2 


ആശിഷ് ശങ്കർ 


മകൻ 


32 


3 


അവിനാശ് വി . നമ്പൂതിരി 


24 


>> 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


പരേതനായ ടി എസ് . വാസുദേവൻ നമ്പൂതിരി എന്നയാളുടെ 
അനന്തരാവകാശികൾ മേൽ വിവരിച്ചവർ മാത്രമാണെന്ന് 
അറിവായ സാഹചര്യത്തിൽ അപേക്ഷ പ്രകാരം അവകാശ 
സർട്ടിഫിക്കറ്റ് മേൽ വിവരിച്ചവർ പേരിൽ കൊടുക്കുന്നതിന് 
ആർക്കെങ്കിലും ആക്ഷേ പമുള്ള പക്ഷം കക്ഷികൾ ആയത് 
പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 
ദിവസത്തിനകം ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം 
ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞതോ രേഖാമൂലം 
അല്ലാത്തതോ ആയ ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ല . 

( 13 ) 


1 


രജിനി പി . ആർ . 


ഭാര്യ 


45 


2 


ഗൗരിപിയ ഷാജി 


മകൾ 


17 


3 


ഗോവിന്ദ് കൃഷ്ണ പി . എൻ 


മകൻ 


13 


നമ്പർ ഇ4-10288 2020 . 


ക . 


2020 ഡിസംബർ 23 . 


പ ര ത നായ 


കോട്ടയം താലൂക്കിൽ ഏറ്റുമാനൂർ വില്ലേജിൽ കിഴക്കുഭാഗം 
കരയിൽ പുതിയേടം വീട്ടിൽ നമ്പ്യാത്തൻ നമ്പൂതിരി 11-1-2019 -ാം 
തീയതി മരിച്ചു പോയിട്ടു ള്ള താണെന്നും വിവിധ ആവശ്യ 
ങ്ങൾക്കുവേണ്ടി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്നും 
കാണിച്ച് ടിയാന്റെ മകൻ ശ്രീനിവാസ് പി . എൻ . ഈ താലൂക്ക് 
കച്ചേരി മുമ്പാകെ അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ് . ടി 
അപേക്ഷ ഏറ്റുമാനൂർ വില്ലേജാഫീസർ മുഖേന അവകാശ 
വിചാരണ നടത്തിവന്ന റിക്കാർഡുകൾ പരിശോധിച്ചതിൽ ടി 
പുതിയേടം വീട്ടിൽ നമ്പ്യാത്തൻ നമ്പൂതിരി 11-1-2019 -ാം 
തീയതി മരിച്ചു പോയതായും അവ കാ ശി കളായി താഴെ 
പറയുന്നവർ മാത്രമാണുള്ളതെന്നും അറിയുന്നു . 


ടി ഷാജി പി . 

എന്നയാളുടെ 
അനന്തരാവകാശികൾ മേൽ വിവരിച്ചവർ മാത്രമാണെന്ന് 
അറിവായ സാഹചര്യത്തിൽ അപേക്ഷപ്രകാരം അവകാശ 
സർട്ടിഫിക്കറ്റ് മേൽ വിവരിച്ചവർ പേരിൽ കൊടുക്കുന്നതിന് 
ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം കക്ഷികൾ ആയത് 
പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 
ദിവസത്തിനകം ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം 
ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞതോ രേഖാമൂലം 
അല്ലാത്തതോ ആയ ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ല . 


താലൂക്കാഫീസ് , 
കോട്ടയം . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


260 


